O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Labour Commissionerate Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


38 


KERALA GAZETTE 


Part III 


നോട്ടീസ് 


( 1 ) 


നമ്പർ 21-286 2021 . 


2021 ഒക്ടോബർ 29 . 


ക . 


ശീ . ശശിധരൻ Slo രാഘവൻ , 

ക മ ര ത്ത് ഹൗസ് , പൊന്നാനി 

എന്ന് 
തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്തു വരവെ 26-3-2006 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ 
ശ്രീ . മോഹനൻ എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി യുണൈറ്റഡ് 
ഇന്ത്യാ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 1 10,19,958 ( പത്തു ലക്ഷത്തി പത്താമ്പതി നാ യി രത്തി 
തൊള്ളായിരത്തി അമ്പത്തിയെട്ട് രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള 
നഷ്ടപരിഹാരം ആക്ട് 1923-2 ( 1 ) ( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ 
ആശിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളുവെന്ന് അസിസ്റ്റന്റ് ലേബർ 
ആഫീസർ , പൊന്നാനി , അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


കമ 


മരണമടഞ്ഞ 


നമ്പർ 


പേര് 


തൊഴിലാളിയുമായുള്ള 


ജനന തീയതി 


മേൽവിലാസം 


ബം 


1 


ശ്രീമതി രജീത 


ഭാര്യ 


പൂക്കയിൽ വീട് , 
ഈഴുവത്തിരുത്തി , 
എരിക്കമണ്ണ , 
പൊന്നാനി പി . ഒ . , 
മലപ്പുറം -679 577 


ണ 


2 


ശ്രീ . നന്ദഗോപൻ 


മെനർ മകൻ 


15 വയസ് 


ഇപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമു ണ്ടെ ങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുൻപാകെ രേഖാ മൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ട തു മാണ് . നിശ്ചിത 
സമ യ പ രി ധി യ്ക്കകം യാതൊരു വിധ ത്തിലുള്ള അവകാശ വാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച 
നഷ്ടപരിഹാര തുക മുഴുവനും മേൽപറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . ആയതിനുശേഷം 
ലഭിക്കുന്ന അവകാശവാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ ഇ1-380 2021 . 


2021 


ഒക്ടോബർ 29 . 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിൽ ശ്രീ . പകിൽ പഭാകരൻ എന്ന തൊഴിലുടമയുടെ കീഴിൽ 
ജോലി ചെയ്തു വരവെ 19-6-2021 - ന് അപകടം സംഭവിച്ച് മരണമടഞ്ഞ ശ്രീ . മരുതരാജ് , എം . എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 
3 2,00,000 ( രണ്ട് ലക്ഷം രൂപ മാത്രം ) ഈ കോടതി മുമ്പാകെ കെട്ടിവച്ചിട്ടുണ്ട് . തൊഴിലാളികൾക്കുള്ള നഷ്ട 
പരിഹാര ആക്ട് 1923-2 ( 1 ) ( ഡി ) വകുപ്പനുസരിച്ച് നിർവ്വചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ 
ആശിതരായി ചുവടെ ചേർത്തിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുന്നവർ മാത്രമേ ഉള്ളൂവെന്ന് അസിസ്റ്റന്റ് ലേബർ 
ആഫീസർ , മൂന്നാം സർക്കിൾ , പാലക്കാട് അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14th December 2021 


KERALA GAZETTE 


39 


കമ 
നമ്പർ 


പേര് 


മരണമടഞ് 
തൊഴിലാളിയുമായുള്ള 

ബന്ധം 


ജനന തീയതി 


മേൽവിലാസം 


1 


ശ്രീമതി ലത , ആർ . 


ഭാര്യ , 


2 


ശീ . ബിജോരാജ് 


മെനർ മകൻ 


11 വയസ് 


ചക്കാങ്കാട് ഹൗസ് , 
ഇടുപ്പുകുളം പോസ്റ്റ് , 
കഞ്ചിക്കോട് , 
പുതുശ്ശേരി , 
പാലക്കാട്- 678 556 


3 


പിതാവ് 


ശ്രീ . മാരിയപ്പൻ 
ശ്രീമതി ചിന്നക്കണ്ണ് 


4 


മാതാവ് 


ഇപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ 
മുൻപാകെ രേഖാമൂലം എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ് . നിശ്ചിത സമയപരിധി 
യ്ക്കകം യാതൊരു വിധത്തിലുള്ള അവകാശവാദങ്ങളും ലഭിച്ചില്ലെങ്കിൽ കെട്ടിവച്ച നഷ്ടപരിഹാര തുക 
മുഴുവനും മേൽപറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . ആയതിനുശേഷം ലഭിക്കുന്ന അവകാശ 
വാദങ്ങൾ ഒന്നുംതന്നെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


വ്യാവസായിക ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം , പാലക്കാട് . 


( ഒപ്പ് ) 

കമ്മീഷണർ , 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
( വ്യാവസായിക ട്രൈബ്യൂണൽ ) . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


40 


KERALA GAZETTE 


Part III 


NOTICE 


No , ECC - 87 / 2018 . 


11th October 2021 . 


Whereas , the ICICI Lombared General Insurance Company Limited has deposited with this 
Court an amount of 14,35,560 ( Forteen Lakh Thirtyfive Thousand Five Hundred and Sixty only ) 
towards compensation payable to the dependents of the deceased Shanavas who met with fatal 
accident in the course of work while he was working as a driver in a Ta Ta Goods vehicle bearing 
Registration No. KL.11 AN - 9452 on 29-3-2013 . The Assistant Labour Officer Feroke has reported 
that ( 1 ) Suharabi ( First Wife ) , ( 2 ) Muhammed Nihas , T. P. ( minor son ) , ( 3 ) Nijas Ali , T. P. ( Minor son ) , 
( 4 ) Najila T. P. ( Daughter ) , Meetal Peedika , Pokkunnu , Guruvayoorppan College P. O. , Kozhikode 
( 5 ) Rajila , T. P. ( Daughter ) ( 6 ) Muhammedkoya ( Father ) ( 7 ) Rasiabi , T. P. ( Mother ) V. R. Quarters , 
Thayarnilamparamb , Arakkinar , Kozhikode , ( 8 ) Smt . Rubeena ( Second wife ) , Kalathil ( House ) , 
Thodukapad am Nilam , Beypore , Arakkinar , Kozhikode are his only dependents as defined under 
Section 2 ( 1 ) ( d ) of the Employee's Compensation Act , 1923 any other claiming to be such 
dependents should within 15 days of the publication of this notice in the Kerala Government Gazette 
prefer their claims in writing before me and from the same . If no such claims are received within 
the prescribed time the entire amount of compensation will be disbursed to the persons mentioned 
above and claim preferred there after will not to be considered . 

29-3-2013 -ാം തീയതി , KL - 11 AV 9452 നമ്പർ ടാറ്റ ഗുഡ്സ് വാഹനത്തിൽ ഡവറായി ജോലി 
ചെയ്യവെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ഷാനവാസ് എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 14,35,560 ( പതിനാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റിഅറുപത് 
രൂപ മാത്രം ) ഈ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട് . തൊഴിലാളി നഷ്ട പരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) സുഹറാബി ( ആദ്യ ഭാര്യ ) , ( 2 ) മുഹമ്മദ് നിഹാ 
സ് , ടി . പി . ( മെനർ മകൻ ) , ( 3 ) നിജാസ് അലി , ടി . പി . ( മൈനർ മകൻ ) , ( 4 ) നെജില , ടി . പി . ( മകൾ ) 
മീത്തൽപീടിക , പൊക്കുന്ന് , ഗുരുവായൂരപ്പൻ കോളേജ് പി . ഒ . , കോഴിക്കോട് , ( 5 ) റെജില , ടി . പി . ( മകൾ ) , 
( 6 ) മുഹമ്മദ് കോയ ( പിതാവ് ) ( 7 ) റസിയാബി , ടി . പി . ( മാതാവ് ) , വി . ആർ . ക്വാർട്ടേഴ്സ് , തായർ നിലംപറമ്പ് , 
അരക്കിണർ , കോഴിക്കോട് , ( 8 ) ശ്രീമതി . റുബീന ( രണ്ടാം ഭാര്യ ) , കളത്തിൽ ( വീട് ) , തൊടുകപാടംനിലം , 
ബേപ്പൂർ , അര ക്കി ണ ർ , കോഴി ക്കോട് 

എന്നി വർ 

മാ തമ ഉള്ളൂ എന്ന് ഫ റോക്ക് 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കു ന്നു . അപ്രകാരമുള്ള ആശിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് 

തെളിയിക്കേണ്ട തുമാണ് . നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാര തുക മുഴുവനും മേൽപറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ് . അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശ വാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ആന്റ് 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കമ്മീഷണറുടെ കാര്യാലയം , 
കോഴിക്കോട് . 


( ഒപ്പ് ) 
പ്രിസൈഡിംഗ് ഓഫീസർ , 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ ആന്റ് 
എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.14 02:40:46 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


